Regn . No. KERBIL /2012 / 45073 
dated 5 -9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


കാർ 


ള സർക 
NMENT OF 


KERALA 


S 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


RUVANANTHAPUR 


SDAY 


No. 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


14th May 2013 

2013 മേയ് 14 
| 24th Vaisakha 1935 
1935 വൈശാഖം 24 


, 20 


വാല്യം 2 


നമ്പർ 


PART III 
Stores Purchase 


Public Works Department 


SHORT TENDER NOTICES 


(1 ) 


No. 513 (a)/ ADD/ CW/2012/DRIQ Board -II, 

- 17th April 2013 . 
Sealed competitive tenders are invited for the Supply 
and Installation of 2 Nos. AUTOCAD CIVIL 3D software 
in the DRIQ Board from approved suppliers and software 
companies . Tender form can be purchased directly from 
the Office of the Chief Engineer at * 1, 100 + 12 . 5 % VAT 
from 13 -5 -2013 to 21-5 -2013 at 1 p.m . The tender forms are 
not transferable and the cost of the tender form is not 
refundable . 

EMD equivalent to 2 .5 % ( Two and half percentage) 
of the quoted amount in the form of Demand Draft taken 
in the name of the Chief Engineer 
(Design and Administration ) , DRIQ Board , 
PWD , Thiruvananthapuram - 695 033 payable at 
Thiruvananthapuram should be submitted along with the 
tenders . Filled up tenders will be received in the Chief 
Engineer s Office till 4 p .m . on 21 -5 - 2013. Tender will be 
opened in the presence of tenderers or their authorized 


representatives present at 4 .30 p .m . on the same day . 
The tenderers/ authorized representatives shall submit the 
proof of identity /authorization letter at the time of 
opening. 

Due to any reason the tender opening day is 
declared holiday the tender will be opened in the next 
working day at the same time and venue . All other 
condition are the same as those current in Kerala Public 
Works Department. 


- ഡിക്ക് ബോർഡിലെ ആവശ്യത്തിലേക്കായി ഡിസൈൻ 
സോഫ്റ്റ് വെയർ ഓട്ടോകാഡ് സിവിൽ- 3ഡി പുതിയത് 
- ( 2 എണ്ണം) വാങ്ങുന്നതിനുവേണ്ടി അംഗീകൃത സപ്ലയർ 
- കരാറുകാർ, കമ്പ്യൂട്ടർ സോഫ്റ്റ് വെയർ കമ്പനികൾ 
എന്നിവരിൽ നിന്നും മുദ്രവച്ച മത്സരസ്വഭാവമുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങൾ 
ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽനിന്നും ? 1,100 + വാറ്റ് 
വിലയ്ക്ക് നേരിട്ട് ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ 


വില്പന 13 - 5 - 2013 മുതൽ 21 - 5 - 2013 ഉച്ചയ്ക്ക് 1 മണി വാങ്ങു ന്ന തിനും പരിശീലനം നട ത്തു ന്ന തിനും വേണ്ടി 
വരെയായിരിക്കും. വാങ്ങുന്ന ദർഘാസ് ഫോറങ്ങൾ യാതൊരു അംഗീകൃത സപ്ളയർ കരാറുകാർ, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ 
കാരണവശാലും കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതും വില കമ്പനികൾ എന്നിവരിൽ നിന്നും മുദ്രവച്ച മൽസരസ്വഭാവമുള്ള 
മടക്കി നൽകാത്തതുമാകുന്നു . 

ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങൾ 

ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്നും ? 1,100 + വാറ്റ് 
കോട്ടുചെയ്യുന്ന തുകയുടെരണ്ടര ശതമാനത്തിനുള്ള 

വിലയ്ക്ക് നേരിട്ട് ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ 
( 2. 5 % ) തുക നിരതദ്രവ്യമായി ചീഫ് എഞ്ചിനീയർ, ഡിസൈൻ 

വിൽപ്പന 13 - 5 - 2013 മുതൽ 21- 5 - 2013 ഉച്ചയ്ക്ക് 1 മണിവരെ 
ആന്റ് അഡ്മിനിസ്ട്രേഷൻ, ഡിക്ക് ബോർഡ്, പൊതുമരാമത്ത് 

ആയിരിക്കും. വാങ്ങുന്ന ദർഘാസ് ഫോറങ്ങൾ യാതൊരു 
വകുപ്പ്, തിരുവനന്തപുരം- 695 033 എന്ന പേരിൽ 

കാരണവശാലും കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതും വില 
തിരുവനന്തപുരത്ത് മാറാവുന്ന ഡിമാന്റ് ഡാഫ്റ്റോടുകൂടി 

മടക്കി നൽകാത്തതുമാകുന്നു . 
ദർഘാസുകളോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. പൂരിപ്പിച്ച് 
ദർ ഘാസുകൾ ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ - കോട്ടു ചെയ്യുന്ന തുകയുടെ രണ്ടര ശതമാനത്തിനുള്ള 
സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി 21 - 5 - 2013 

( 2.5 % ) തുക നിരതദ്രവ്യമായി ചീഫ് എഞ്ചിനീയർ, ഡിസൈൻ 
വൈകുന്നേരം 4 മണിവരെയാണ്. അന്നേ ദിവസം 4.30 മണിക്ക് 

ആന്റ് അഡ്മിനിസ്ട്രേഷൻ, ഡിക്ക് ബോർഡ്, പൊതുമരാമത്ത് 
ഹാജരായിട്ടുള്ള കരാറുകാരുടെ/ സപ്ലെയറുടെ അംഗീകൃത 

വകുപ്പ്, തിരു വ ന അ പു രം - 695 033 എന്ന പേരിൽ 

തിരുവനന്തപുരത്ത് മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റോടുകൂടി 
റെപ്രസന്റേറ്റീവുമാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ 
തുറക്കുന്നതാണ്. ഹാജരാകുന്നവർ അവരുടെ ഐഡന്റിറ്റി 

- ദർഘാസുകളോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. പൂരിപ്പിച്ച് 
തെളിയിക്കുന്ന രേഖകൾ ദർഘാസ് തുറക്കുന്ന സമയത്ത് 

- ദർഘാസുകൾ ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ സ്വീകരിക്കു 
ഹാജരാകേണ്ടതാണ്. ഏതെങ്കിലും കാരണവശാൽ അന്നേ 

ന്നതിനുള്ള അവസാന തീയതി 21- 5 - 2013 വൈകുന്നേരം 4 
ദിവസം ഒഴിവ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത 

മണിവരെയാണ്. അന്നേ ദിവസം 4.30 മണിക്ക് ഹാജരായിട്ടുള്ള 
പ്രവൃത്തി ദിവസം 4 . 30 മണിക്ക് അതേ സ്ഥലത്ത് 

കരാറുകാരുടെ/ സപ്ളയറുടെ അംഗീകൃത റെപ്രസന്റേറ്റീവു 
ദർ ഘാസുകൾ തുറക്കുന്നതാണ്. ബാക്കിയുള്ള എല്ലാ 

മാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. 
നിബന്ധനകളും പൊതുമരാമത്ത് വകുപ്പിൽ നിലവിലുള്ള 

ഹാജ രാകുന്നവർ അവരുടെ ഐഡന്റിറ്റി തെളിയിക്കുന്ന 
നിയമങ്ങൾക്ക് വിധേയമായിരിക്കും. 

രേഖകൾ ദർഘാസ് തുറക്കുന്ന സമയത്ത് ഹാജരാക്കേണ്ടതാണ്. 
ഏതെങ്കിലും കാരണവശാൽ അന്നേദിവസം ഒഴിവ് പ്രഖ്യാപിക്കു 

കയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 4.30 മണിക്ക് 
| (2) 

അതേ സ്ഥലത്ത് ദർഘാസുകൾ തുറക്കുന്നതാണ്. ബാക്കിയുള്ള 

എല്ലാ നിബന്ധനകളും പൊതുമരാമത്ത് വകുപ്പിൽ നിലവിലുള്ള 
No. 513 ( a)/ AD2/CW/ 2012 /DRIQ Board - III 

നിയമങ്ങൾക്ക് വിധേയമായിരിക്കും. 

- 17th April 2013. 
Sealed competitive tenders are invited for the Supply 
and Installation of STRAP softwares in the DRIQ Board 

- No. 513 (a)/ AD2/CW/2012/DRIQ Board-IV. 
from approved suppliers and software companies. Tender 
form can be purchased directly from the office of the Chief 

| 17th April 2013. 
Engineer at 3 1 , 1 00 + 12. 5 % VAT from 13- 5 - 2013 to 

Sealed competitive tenders are invited for the Supply 
21-5 - 2013 at 1 p . m . The tender forms are not transferable 

and Installation of 3 Nos. ETAB and 1 No. S Cube (RCDC ) 
and the cost of the tender form is not refundable . 

software in the DRIQ Board from approved suppliers and 
- EMD equivalent to X 2 .5 % (Two and half percentage ) 

software companies. Tender form can be purchased directly 
of the quoted amount in the form of Demand Draft 

from the office of the Chief Engineer at 3 700 + 12. 5 % VAT 
taken in the name of the Chief Engineer (Design 

from 13 -5 - 2013 to 21-5 -2013 at 1 p . m . The tender forms are 
and Administration ) , DRIQ Board , PWD , 

not transferable and the cost of the tender form is not 
Thiruvananthapuram -695 033 payable at Thiruvananthapuram 

refundable . 
should be submitted along with the tenders. Filled up 
tenders will be received in the Chief Engineer s Office till 

EMD equivalent to 2.5 % ( Two and half percentage ) 
4 p . m . on 21 - 5 - 2013 . Tender will be opened in the 

of the quoted amount in the form of Demand Draft 
presence of tenderers or their authorized representatives 

taken in the name of the Chief Engineer (Design 
present at 4 . 30 p . m . on the same day . The tenderers / 

and Administration ) , DRIQ Board , PWD , 
authorized representatives shall submit the proof of 

Thiruvananthapuram-695 033 payable at Thiruvananthapuram 
identity / authorization letter at the time of opening. 

should be submitted along with the tenders. Filled up 

tenders will be received in the Chief Engineer s Office till 
Due to any reason the tender opening day is 

- 4 p . m . on 21 - 5 -2013. Tender will be opened in the 
declared holiday the tender will be opened in the next 

presence of tenderers or their authorized representatives 
working day at the same time and venue . All other 

present at 4 . 30 p . m . on the same day . The tenderers / 
condition are the same as those current in Kerala Public 

authorized representatives shall submit the proof of 
Works Department. 

identity /authorization letter at the time of opening. 
| ഡിക്ക് ബോർഡിലെ ആവശ്യത്തിലേക്കായി ഡിസൈൻ 

Due to any reason the tender opening day is 
സോഫ്റ്റ്വെയർ സ്ട്രാപ്പ് സോഫ്റ്റ് വെയർസ് പുതിയത് 

declared holiday the tender will be opened in the next 


(3 ) 


working day at the same time and venue . All other 
conditions are the same as those current in Kerala Public 
Works Department. 


| ഡിക്ക് ബോർഡിലെ ആവശ്യത്തിലേക്കായി ഡിസൈൻ 
സോഫ്റ്റ്വെയർ ഇറ്റാബ്സ് പുതിയത് ( 3 എണ്ണം), എസ്ക്യൂബ് 
( ആർ. സി. ഡി. സി .) പുതിയത് (1 എണ്ണം) വാങ്ങുന്നതിനുവേണ്ടി 
അംഗീകൃത സപ്ളയർ കരാറുകാർ, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ 
കമ്പനികൾ എന്നിവരിൽ നിന്നും മുദ്രവച്ച മൽസരസ്വഭാവമുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങൾ 
ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്നും 3 700 + വാറ്റ് 
വിലയ്ക്ക് നേരിട്ട് ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ 
വിൽപ്പന 13 - 5 - 2013 മുതൽ 21-5 - 2013 ഉച്ചയ്ക്ക് 1 മണിവരെയാ 
യിരിക്കും. വാങ്ങുന്ന ദർഘാസ് ഫോറങ്ങൾ യാതൊരു കാരണ 
വശാലും കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതും വില മടക്കി 
നൽകാത്തതുമാകുന്നു . 

ക്വാട്ടു ചെയ്യുന്ന തുകയുടെ രണ്ടര ശതമാനത്തിനുള്ള 
(2.5 %) തുക നിരതദ്രവ്യമായി ചീഫ് എഞ്ചിനീയർ, ഡിസൈൻ 
ആന്റ് അഡ്മിനിസ്ട്രേഷൻ, ഡിക്ക് ബോർഡ്, പൊതുമരാമത്ത് 
വകുപ്പ്, തിരു വ ന ത പുരം- 695 033 എന്ന പേരിൽ 
തിരുവനന്തപുരത്ത് മാറാവുന്ന ഡിമാന്റ് ഡാഫ്റ്റോടുകൂടി 
ദർഘാസുക ളോടൊപ്പം സമർപ്പിക്കേ ണ്ട താ ണ് . പൂരിപ്പിച്ച് 
ദർഘാസുകൾ ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ സ്വീകരിക്കു 
ന്നതിനുള്ള അവസാന തീയതി 21- 5 - 2013 വൈകുന്നേരം 4 
മണിവരെയാണ്. അന്നേ ദിവസം 4.30 മണിക്ക് ഹാജരായിട്ടുള്ള 
കരാറുകാരുടെ/ സപ്ളയറുടെ അംഗീകൃത റെപ്രസന്റേറ്റീവു 
മാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. 
ഹാജരാകുന്നവർ അവരുടെ ഐഡന്റിറ്റി തെളിയിക്കുന്ന 
രേഖകൾ ദർഘാസ് തുറക്കുന്ന സമയത്ത് ഹാജരാക്കേണ്ടതാണ്. 
ഏതെങ്കിലും കാരണവശാൽ അന്നേദിവസം ഒഴിവ് പ്രഖ്യാപിക്കു 
കയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 4.30 മണിക്ക് 
അതേ സ്ഥലത്ത് ദർഘാസുകൾ തുറക്കുന്നതാണ്. ബാക്കിയുള്ള 
എല്ലാ നിബന്ധനകളും പൊതുമരാമത്ത് വകുപ്പിൽ നിലവിലുള്ള 
നിയമങ്ങൾക്ക് വിധേയമായിരിക്കും. 


Office of the Chief Engineer 
(Design and Administration ), 
DRIQ Board , PWD , 
Thiruvananthapuram - 695 033 . 


(Sd.) 
Chief Engineer . 
(For and on behalf of the 

Governor of Kerala ) 


